. 


Reg. No . രജി. നമ്പർ 
KL / TV ( N )/ 12 /12 -14 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2012 


- 
കGOVERNN 


2 


- 


രള സർക് 
NMENT OF 


രാർ 


F KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


5th June 2012 
2012 ജൂൺ 5 


No . 


Vol. LVII 
വാല്യം 57 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ് 


നമ്പർ 


15th Jyaishta 1934 
1934 ജ്യേഷ്ഠം 15 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് 
( ക്ഷേത്ര ഉപദേശക സമിതി) 

അന്തിമ വിജ്ഞാപനം 


നമ്പർ ആർ. ഒ. സി .- 1809 / 09 /എൻ.എസ്. 


2011 നവംബർ 30. 


- തിരുവിതാംകൂർ - കൊച്ചി ഹിന്ദുമത സ്ഥാപന നിയമം 
1950 - ലെ 24,31,35 ( 3 ) വകുപ്പുകളിൽ നിക്ഷിപ്തമായിട്ടുള്ള 
അ ധി കാ രാ വ ക ാശ ങ്ങ ൾ ഉ പ യോ ഗിച്ചും പ്രസ് ത 
നിയമത്തിന്റെ 2007 - ലെ ഭേദഗതിയിലൂടെ നിലവിൽ വന്ന വകുപ്പ് 
31. എ . അനുസരിച്ചും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി 
ഡി . ബി . എ . 153 / 2009 നമ്പർ കേസിൽ 2010 നവംബർ 10 -ാം 
തീയതി പുറപ്പെടുവിച്ച ഉത്തരവുപ്രകാരവും, തിരുവിതാംകൂർ 
ദേവസ്വം ബോർഡിന്റെ 

ഭ ര ണ ത്തി ൻ 
കീഴിലുള്ള ദേവ സ്വ ങ്ങ ളുടെ പ്രവർത്തനം ഭക്ത ജന 
പങ്കാളിത്തത്തോടെ കാര്യക്ഷമമാക്കുന്നതിനും ഹിന്ദുമത വിശ്വാ 
സി കൾക്ക് ക്ഷേത്ര വു മായി കൂടു തൽ ആഭി മു ഖ്യ 
മുണ്ടാക്കുന്നതിനും വേണ്ടി ക്ഷേത്രോപദേശക സമിതികൾ രൂപീ 
കരിക്കുന്നതിനായി തയ്യാറാക്കിയ ചട്ടങ്ങളുടെ കരട് രൂപം 2011 
ഏപ്രിൽ 5 -ാം തീയതിയിലെ കേരള ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ചിരുന്നു . അതിനെ തുടർന്ന് വിശ്വാസികളിൽ നിന്ന് 
ലഭിച്ച നിർദ്ദേശങ്ങളുടേയും, അഭിപ്രായങ്ങളുടേയും അടിസ്ഥാ 
നത്തിൽ ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ കൊച്ചിൻ ദേവസ്വം 


ബോർ ഡു ക ളു ടെ 

ഓം ബു ഡ് സ്മാന്റെ 
നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലും അന്തിമ വിജ്ഞാപനം 
തയ്യാറാക്കി ബഹു മാ നപ്പെട്ട കേരള ഹൈക്കോടതിയുടെ 
മുൻകൂർ അംഗീകാരത്തിന് സമർപ്പിക്കുകയും ബഹുമാനപ്പെട്ട 

ഹ ക്കോ ടതി ഡി . ബി . എ . 153 / 2009 നമ്പർ കേസിൽ 
- 2011 നവംബർ 3 -ാം തീയതി പുറപ്പെടുവിച്ച ഉത്തരവിലൂടെ 
ചില നിർദ്ദേ ശ ങ്ങ ൾക്ക് വിധേ യ മാ യി ആ യത് 
അംഗീകരിച്ചിട്ടുള്ളതാകുന്നു . പ്രസ്തുത നിർദ്ദേശങ്ങൾ കൂടി 
ഉൾ പ്പെടുത്തി പരി ഷ് ക രിച്ച നിബ ന്ധ ന കൾ ചുവടെ 
ചേർക്കുന്നു. 


നിബന്ധനകൾ 


- 1. 


പേര് 


- ഓരോ ക്ഷേത്രാപ ദേ ശക സമിതി യു ടെയും പേര് 
അതാതു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അറിയപ്പെടുന്നതാണ്. 


2. ഉദ്ദേശ്യലക്ഷ്യങ്ങൾ 


3 . 3 


തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിഷ്ക്കർഷിച്ചിട്ടുള്ള 
ഫോറ ത്തിൽ 100 (രൂപ നൂറ് മാ ത്രം ) 
പവേ ശ ന ഫീസോ ടൊപ്പം അംഗ ത്വ ത്തിനുള്ള 
അപേക്ഷ ഭക്ത ജ ന ങ്ങ ളിൽനിന്നും സബ് ഗ്രൂപ്പ് 
ഓഫീ സർ| അ ഡ് മി നി സ് ട്രേറ്റീവ് ഓഫീസർ 
സ്വീക രി ക്കേ ണ്ട താ ണ്. അപേക്ഷ പരി ശോ ധിച്ച് 
അംഗത്വം നൽകുന്നതിന് അർഹതയുണ്ടെന്ന് ബോദ്ധ്യ 
പ്പെട്ടാൽ സബ് ഗ്രൂപ്പ് ഓഫീസർ 
അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ 
അംഗത്വകാർഡ് അവർക്ക് നൽകേണ്ടതുമാണ്. 


3. 4 


- ക്ഷേത്രത്തിന്റെയും വിശ്വാസികളുടെയുംപുരോഗതിക്കു 
വേണ്ടി പ്രവർത്തിക്കുക, ക്ഷേത്രാചാരങ്ങളും പൂജാക്രമങ്ങളും 
ശാസ്ത്രവിധിപ്രകാരം നടത്തുന്നതിന് സഹായകരമായ നിലപാടുകൾ 
സ്വീകരിക്കുക, ക്ഷേത്രത്തിന്റെ പ്രശസ്തിക്കും അഭിവൃദ്ധിക്കും 
പുരോഗതിക്കും വേണ്ടി പദ്ധതികൾ ആവിഷ്ക്കരിക്കുകയും 
ബോർഡിൽ സമർപ്പിക്കുകയും ബോർഡിന്റെ അനുവാദത്തോടു 
കൂടി പ്രായോഗികമാക്കുകയും ചെയ്യുക. ക്ഷേത്ര ഉൽസവം, 
ചിറപ്പ്, ആട്ടവിശേഷം, മാസവിശേഷം മുതലായ വിശേഷാൽ 
അ ടി യ തിര ങ്ങ ൾ ഡിപ്പാർട്ട് മെന്റ് ഉദ്യോ ഗ സ്ഥ രു ടെ 
അനുമതി വാങ്ങി ഭംഗിയാ യും ചിട്ടയായും നടത്തുക, 
ക്ഷേത്ര ദർശ ന ത്തി ന ത്തുന്ന ഭക്ത ജ ന ങ്ങൾക്ക് വേണ്ട 
സൗക ര്യ ങ്ങ ൾ ഒരു ക്കു ന്ന തിന് ക്ഷേത്ര അ ധി കാ രി കളെ 
സഹാ യി ക്കു ക , മനു ഷ്യ നന്മയ്ക്ക് ഉതകുന്ന തരത്തിൽ 
സനാ ത ന ധർമ്മ ങ്ങൾ പ്രചരിപ്പിക്കുക. ധ്യാന യോ ഗ ങ്ങൾ, 
നാമ ജപം, വിശേഷാൽ പൂജകൾ, ഭക്തി പ്രഭാ ഷ ണ ങ്ങൾ 
തുടങ്ങിയവ ഡിപ്പാർട്ട്മെന്റ് അനുമതിയോടെ സംഘടിപ്പിക്കുക, 
ഭക്ത ജ ന ങ്ങ ൾക്ക് അന്നദാനം തുട ങ്ങിയ സേവനം 
നടത്തുകയും അതിന് പ്രചോദനം നൽകുകയും ചെയ്യുക, ക്ഷേ 
ത്രവും പരിസരവും ശുചിയായി സൂക്ഷിക്കുന്നതിന് വേണ്ട നടപ 
ടി കൾ സ്വീ ക രി ക്കുക, മഹാ ന്മാ രായ ക്ഷേത 
വിശ്വാസികളേയും ക്ഷേത കലാകാരന്മാരെയും ആദരിക്കുക, 
ക്ഷേത്ര സംബ ന്ധ മാ യ പവർ ത്ത ന ങ്ങ ളും ഉത്സ വാദി 
അടി യ ന്തി ര ങ്ങളും സുഗമ മാ ക്കു ന്ന തിന് ഡിപ്പാർട്ട് മെന്റ് 
അനുമതിയോടെ മാത്രം സംഭാവനകൾ, ഇഷ്ടദാനം എന്നിവ 
ഭക്തജനങ്ങളിൽനിന്നും സമാഹരിക്കുക. 


അംഗത്വം നൽകുന്നതിന് 3.1 ൽ നിഷ്ക്കർഷിച്ചിട്ടുള്ള 
4 വി ഭാ ഗ ത്തിൽ പ്പെ ട്ട വ രിൽ എ ബി നീ യ ര മാ ർ 
ആർക്കിടെക്ട്, ചാർട്ടേഡ് അക്കൗണ്ടന്റ്, വക്കീലന്മാർ, 
ഉയർന്ന ഉദ്യോഗങ്ങളിലിരുന്ന് വിരമിച്ചവർ തുടങ്ങിയ 
വരെ സബ്ഗ്രൂപ്പ് ഓഫീസർമാർ നേരിട്ട് കാണുകയും, 
ക്ഷേത്ര വിക സന കാര്യ ങ്ങ ളിൽ അവർക്ക് 
താൽ പ ര്യ മു ഞെണ്ടന്ന് കണ്ടാൽ അ വര 
അംഗ ങ്ങ ളാ ക്കു ന്ന തി നുള്ള നട പ ടി കൾ 
സ്വീകരിക്കേണ്ടതുമാണ്. 


3 . 5 


ക്ഷേത്ര ഉപദേശക സമിതിയെ തെരഞ്ഞെടുക്കുന്നതിന് 
അംഗത്വ കാർ ഡ് 

ലഭിക്കുന്ന അംഗങ്ങളെ 
ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു രജിസ്റ്റേർഡ് മണ്ഡലം 
ഉണ്ടായിരിക്കുന്നതാണ്. 


3. 6 


- ഒരു ക്ഷേത്രോപദേശക സമിതിയിൽ അംഗമാകുന്ന 
വ്യക്തി ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള മറ്റ് 
ക്ഷേത ങ്ങ ളി ലെ യോ ഏ തെ ങ്കിലും സ്വകാര്യ 
ക്ഷേത്രങ്ങളിലെയോ ഉപദേശക സമിതിയിലോ മററ് 
ഭരണ സമിതിയിലോ അംഗമായിരിക്കാൻ പാടില്ല. 


3 . അംഗത്വം 


-- 4 . ഉപദേശക സമിതിയുടെ അംഗസംഖ്യ 


3.1. ക്ഷേത്രാചാരങ്ങളിലും വിഗ്രഹാരാധനകളിലും വിശ്വാസ 

മുള്ള താഴെ സൂചിപ്പിക്കുന്ന വിഭാഗങ്ങളിൽപ്പെട്ട പ്രായ 
പൂർത്തി യാ യ ഏതൊരു ഹിന്ദു വിനും 
അംഗത്വത്തിന് അർഹത ഉണ്ടായിരിക്കുന്നതാണ്. 


(1) ക്ഷേത്ര പരി സ ര ത്ത് അഞ്ച് കിലോമീറ്റർ 

ചുറ്റളവിനുള്ളിൽ താമസിക്കുന്ന ഭക്തജനങ്ങൾ. 


ക്ഷേത്ര പാരമ്പര്യവുമായി ബന്ധപ്പെട്ട കരകളിലോ, 
പ്രദേശങ്ങളിലോ താമസിക്കുന്ന ഭക്തജനങ്ങൾ. 


ക്ഷേത്രോപദേശക സമിതിയിൽ ആകെ 9 - ൽ കുറയാത്ത 
അംഗസംഖ്യ ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ അംഗസംഖ്യ 
15 - ൽ കൂടാതിരിക്കുകയും വേണം. അസിസ്റ്റന്റ് ദേവസ്വം 
കമ്മീഷണർ, സബ് ഗ്രൂപ്പ് ഓഫീസർ അഡ്മിനിസ്ട്രേറ്റീവ് 
ഓഫീസർ എന്നിവർ സമിതിയിലെ സ്ഥിരാംഗങ്ങളായിരിക്കും. 
ദേവസ്വം കമ്മീഷണറുടെ അംഗീകാരത്തിന് വിധേയമായി 
സമിതിയുടെ അംഗസംഖ്യ നിശ്ചയിക്കാനുള്ള അധികാരം 
അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർക്കുണ്ടായിരിക്കുന്നതാണ്. 
എന്നാൽ, ഒരിക്കൽ നിശ്ചയിക്കപ്പെടുന്ന അംഗസംഖ്യയുടെ 
അടി സ്ഥാ ന ത്തിൽ ഉപ ദേ ശ ക സ മിതി നില വിൽവന്നു 
കഴി ഞ്ഞാൽ കാലാ വ ധി ക്കു ശേഷം മാത്രമേ മാറ്റം 
വരുത്തുവാൻ പാടുള്ളു. 
5. തെരഞ്ഞെടുപ്പ് 


( iii ) 


സ്ഥിരമായി ക്ഷേത്രസന്ദർശനം നടത്തുന്നവരും 
ക്ഷേത്ര ത്തി ന്റെ യും വിശ്വാ സി ക ളു ടേയും 
പുരോഗതിക്കുവേണ്ടി എടുത്തു പറയത്തക്ക സംഭാ 
വ ന ക ൾ ച യ് തി ട്ട പ ള്ള വ ര പ മ ാ യ 
ഭക്തജനങ്ങൾ, 


(iv ) ക്ഷേത്ര പ രി സ രത്ത് ജനിച്ചു വളർന്നവരും, 

ക്ഷേത്രത്തിന്റെ വികസനത്തിലും ആഘോഷങ്ങളിലും 
പങ്കാളികളാകുബേരും എന്നാൽ ജീവിതോണിക്കായി മാറി 
താമ സിക്കേണ്ടി 

വരു ന്ന വ രു മാ യ 
ഭക്തജനങ്ങൾ. 


3.2 


സ്വഭാവദൂഷ്യങ്ങൾക്കോ ദുരുപയോഗങ്ങൾക്കോ സാമ്പ 
ത്തിക ക്രമക്കേടുകൾക്കോ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളവർക്കും 
ക്ഷേത്രോപദേശക സമിതികളിൽ പ്രവർത്തിച്ച് നിയമ ര 
ഹിതമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവർക്കും, ബുദ്ധി 
മ ാ ന പ മ പ ള്ള വ ർ ക്ക് 2 o 
അംഗത്വത്തിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല. 


ഉപദേശക സമിതിയിലെ സ്ഥിരാംഗങ്ങളൊഴികെയുള്ളവരെ 
തെരഞ്ഞെടുക്കുന്നതിലേക്ക് രജിസ്ട്രേഡ് ഭക്തജനങ്ങളുടെ 
പൊതുയോഗം അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ വിളിച്ചു 
കൂട്ടേണ്ടതാണ്. ആയതിലേക്ക് നിശ്ചിത യോഗത്തിന് ഒരാഴ്ച 
മുമ്പെങ്കിലും അംഗങ്ങൾക്ക് നോട്ടീസ് നൽകിയിരിക്കേണ്ടതു 
മാ ണ് . അപകാരം വിളിച്ചു കൂ ട്ടുന്ന യോഗ ത്തിൽവച്ച് 
പൊതുധാരണയിൽ സമവായത്തിൽ ഉപദേശക സമിതിയിലെ 
അംഗ ങ്ങളെ തെര ഞ്ഞ ടു ക്കേ ണ്ട താ ണ് . ഏതെ ങ്കിലും 
കാ ര ണ വ ശാൽ നിശ്ചിത അംഗ സം ഖ്യയിൽ അധികം 
പേരു കൾ നിർദ്ദേ ശി ക്ക പ്പെട്ടാൽ അ സി സ്റ്റന്റ് ദേവസ്വം 
കമ്മീഷണറുടെ സാന്നിദ്ധ്യത്തിൽ ക്ഷേത്രനടയിൽവച്ച് നിശ്ചിത 
അംഗങ്ങളെ നറുക്കിട്ട് തെരഞ്ഞെടുക്കേണ്ടതാണ്. 


6 . ഔദ്യോഗിക ഭാരവാഹികൾ 


9.2. വൈസ് പ്രസിഡന്റ് 


- ഉപദേശക സമിതിയിൽ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, 
സെക്രട്ടറി, ഖജാൻജി, എന്നിങ്ങനെ 4 ഔദ്യോഗിക സ്ഥാനം 
വഹിക്കുന്നവരും ബാക്കിയുള്ളവർ അംഗങ്ങളും ആയിരിക്കും. 


- യോഗങ്ങൾ കൂടുമ്പോൾ പ്രസിഡന്റിന്റെ അഭാവത്തിൽ 
യോഗ ത്തിന് അദ്ധ്യക്ഷം വഹിക്കുക, യോഗ ന ട പടികൾ 
നിയന്ത്രിക്കുക, യോഗത്തിന്റെമിനിട്ട്സ് ഒപ്പുവച്ച് അംഗീകരിക്കുക, 
ഉപ ദേ ശക സമിതി പ്രവർത്ത ന ങ്ങ ളിൽ പസി ഡ ന്റിനെ 
സഹായിക്കുക. 


7 . ഔദ്യോഗിക ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് 


- 9 .3 . 


സെക്രട്ടറി 


ഉപ ദേ ശക സമിതി അംഗ ങ്ങ ളുടെ തെര ഞ്ഞെ ടുപ്പ് 
കഴിഞ്ഞാലുടൻ അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ വിളിച്ചു 
കൂ ട്ടുന്ന പ്രസ്തുത അംഗ ങ്ങ ളുടെ ഒരു പ്രത്യേക 
യോഗത്തിൽ വച്ച് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി 
എന്നീ ഭാര വാ ഹികളെ ഭൂരിപക്ഷ അഭി പാ യ പ കാരം 

തെരഞ്ഞെടുക്കേണ്ടതാണ്. സമിതിയുടെ ട്രഷറർ ആയി അഡ്മി 
നിസ്ട്രേറ്റീവ് ഓഫീസർ/ സബ് ഗ്രൂപ്പ്ഓഫീസറെ അസിസ്റ്റന്റ് 
ദേവസ്വം കമ്മീഷണർ നോമിനേറ്റ് ചെയ്യേണ്ടതുമാണ്. അപ്രകാരം 
വിളിച്ച് ചേർക്കുന്ന യോഗ നടപടികളുടെ മിനിട്സ് അസിസ്റ്റന്റ് 
ദേവസ്വം കമ്മീ ഷ ണ ർ 

എഴുതി 
സൂക്ഷിക്കേണ്ടതാണ്. 


ക്ഷേത്ര ഉപ ദേ ശക സമി തി യു ടെ ദൈനംദിന 
പവർത്ത ന ങ്ങ ൾ നട ത്തു ക , വര വു കൾക്ക് രസീത് 
കൊടുക്കുക, സമിതിയുടെ അംഗീകാരത്തിന് വിധേയമായി. 
ചെലവുകൾ ചെയ്യുക, ചെലവുകൾക്ക് വൗച്ചറുകൾ എഴുതി 
സൂക്ഷിക്കുക, വരവ് ചെലവ് കണക്കുകൾ എഴുതി സൂക്ഷിക്കുക, 
സമിതിയുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ട്, ചെക്ക്ബുക്ക്, മറ്റു 
റിക്കാർഡുകൾ മുതലായവ സൂക്ഷിക്കുക, യോഗതീരുമാനങ്ങൾ 
മിനിട്ട്സിൽ രേഖപ്പെടുത്തി പ്രസിഡന്റിന്റെ കയ്യൊപ്പ് വാങ്ങി 
സൂക്ഷിക്കുക, സമിതിയുടെ അംഗീകാരത്തോടെ രേഖകൾ, 
നിർദ്ദേശങ്ങൾ, അറിയിപ്പുകൾ, അപേക്ഷകൾ എന്നിവ ദേവസ്വം 
അധികൃതർ മുമ്പാകെ സമർപ്പിക്കുക, സാമ്പത്തിക സമാഹര 
ണവും മറ്റും നടത്തുന്നതിന് ഡിപ്പാർട്ടുമെന്ററിന്റെ അനുമതി 
വാങ്ങിച്ച് ആ വ ശ്യ മായ കൂ പ്പ ൺ തയ്യാറാക്കി 
അ സി സ്റ്റന്റ് ദേവസ്വം കമ്മീ ഷ ണ റുടെ സീൽവെച്ച് 
സൂക്ഷിക്കുകയും അത് നിയാമനുസൃതം ഉപയോഗിക്കുന്നുവെന്ന് 
ഉറപ്പ് വരുത്തുകയും ചെയ്യുക. പണപ്പിരിവുകളുടെയും വരവ് 
ചെലവുകളുടെയും വാർഷിക കണക്കുകൾ ആഡിറ്റ് നടത്തി 
എല്ലാ വർഷവും ഏപ്രിൽ മാസം 30 -ാം തീയതിക്ക് മുൻപായി 
ബോർഡ് അധികൃതരുടെ മുമ്പാകെ ഹാജരാക്കുക, സമിതിയുടെ 
റിക്കാർഡുകൾ സൂക്ഷിക്കുക, സമിതി നിർദ്ദേശിക്കുന്നതും 
ദേവസ്വം ബോർഡ് നിശ്ചയിക്കുന്നതുമായ യോഗങ്ങളിൽ സമി 
തിയ 

പതി നി ധീ ക രി ക്കു ക , 
പ്രസിഡന്റിന്റെ നിർദ്ദേശാനുസരണം സമിതി യോഗങ്ങൾ വിളിച്ച് 
കൂട്ടുക. 


8 . അംഗീകാരം 


എല്ല്മ 


ധ 


- തെരഞ്ഞെടുപ്പ് നടപടികളുടെ മിനിട്സും ഉപദേശക 
സമിതി അംഗങ്ങളുടെ പേരും, മേൽവിലാസവും, ഔദ്യോഗിക 
സ്ഥാനവും രേഖപ്പെടുത്തിയ ലിസ്റ്റും ശുപാർശയോടുകൂടി 
ഒ രാ ഴ് ച ക്കകം അസിസ്റ്റന്റ് ദേവസ്വം കമ്മീ ഷ ണർ 
അംഗീകാരത്തിനായി ദേവസ്വം കമ്മീഷണർക്ക് സമർപ്പി 
ക്കേണ്ടതാണ്. ദേവസ്വം കമ്മീഷണർ തക്കതായ കാരണങ്ങൾ 
ഇല്ലെങ്കിൽ, ഉടനെ അംഗീകാരം നൽ കേ ണ്ട തു മാ ണ് . 
ഒരു മാസ ത്തി നു ള്ളിൽ അംഗീകാരം നൽകു കയോ 
നിഷേ ധി ക്കു കയോ ചെയ്യാ ത്ത പക്ഷം ഒരു മാസം 
അ വ സാ നിക്കുന്ന തീയതി മുതൽ പസ്തുത സമിതി 
നിലവിൽ വന്നതായി കണക്കാക്കേണ്ടതാണ്. 


സ 


9. 4 . ട്രഷറർ 


9. ഭാരവാഹികളും ചുമതലയും 

സമി തി യുടെ പേരിൽ ജോയിന്റ് അക്കൗണ്ട് 

തുടങ്ങുക, നിശ്ചിത ആവശ്യങ്ങൾക്കായി സമാഹരിക്കുന്ന 
9.1. പ്രസിഡന്റ് 

പണം അപ്പപ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നുവെന്ന് 

ഉറപ്പ് വരു ത്തു ക , വരവ് ചെല വു കൾക്ക് വൗച്ച റു കൾ 
- ഉപ ദേ ശകസമിതിയുടെ യോഗ ങ്ങ ളിൽ അദ്ധ്യക്ഷം സൂക്ഷി ക്കു ന്നു വെ ന്നും , കണ ക്കു ക ൾ കൃത്യ മാ യി 
വഹിക്കുക, യോഗനടപടികൾ രേഖപ്പെടുത്തിയ മിനിട്ട്സിൽ രേ ഖ പ്പെ ടു ത്തി വെ യ് ക്കു ന്നു വെന്നും ഉപ യോ ഗിച്ച് 
ഒപ്പു വച്ച് അംഗീകാരം നൽകുക, സമിതിയുടെ പേരിൽ 

രസീതുകളുടെ കൗണ്ടർ ഫോയിലുകളും ഉപയോഗിക്കാത്ത 

ര സീ തു കളും പ്രത്യേകം സൂക്ഷിക്കു ന്നുവെന്നും ഉറപ്പ് 
പസി ഡ ന്റും ടഷ ററും കൂട്ടായി ഏതെ ങ്കിലും ഒരു 

വരു ത്തുക. ഉപദേശക സമിതിയുടെ അംഗീകാ ര ത്തോടു 
ദേശസാൽകൃത ഷെഡ്യൂൾഡ് ബാങ്കിൽ അക്കൗണ്ട് തുറക്കുക, 

കൂടിയും പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവരുടെ അറിവോടു 
ദേ വസ്വം ബോർഡിന്റെ നിർദ്ദേ ശ ങ്ങ ൾ അ നു സ രിച്ച് 

- കൂ ടി യുമാണ് വരവുചെല വു കൾ നട ത്തു ന്നതെന്ന് ഉറപ്പ് 
സമിതി പ്രവർത്തി ക്കു ന്നുവെന്ന് ഉറപ്പ് വരു ത്തു ക , വരുത്തുക, അടിയന്തിരഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്നതിന് സമി 
സമിതിയുടെ നേതൃത്വത്തിലുള്ള പണപ്പിരിവ് സംബന്ധിച്ച് തിയുടെ തീരുമാനത്തിന് വിധേയമായി ആയിരം രൂപയിൽ കവി 
മേൽ നോട്ടം വഹി ക്കു ക , ബോർഡ് അംഗീ ക രി ക്കുന്ന യാത്ത തുക കൈവശം വയ്ക്കുക. 
കാര്യങ്ങൾക്ക് മാത്രം നിയമാനുസൃതം ഫണ്ട്ചെലവാക്കുന്നു 

| 10 . ക്വാറവും തീരുമാനങ്ങളും 
വെന്ന് ഉറപ്പു വരുത്തുക, പണപ്പിരിവ് കഴിഞ്ഞാലുടൻ തുക 
നിയമാനുസൃതം ജോയിന്റ് അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നുവെന്ന് - ഉപദേശകസമിതിയുടെ ക്വാറം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള 
ഉറ പ്പു വ രു ത്തു ക , ക്ഷേത്രഉ ണ മ ന ത്തിന് ഭക്ത ജ ന 

കമ്മിറ്റി അംഗ ങ്ങ ളുടെമൂന്നിൽ രണ്ടായി രി ക്കു ന്ന താ ണ് . 

ഉപ ദേ ശക സമി തി യിൽ ഹാജ രാ കു ന്ന അംഗ ങ്ങ ളു ടെ 
സൗകര്യാർത്ഥം പദ്ധതികൾ ആവിഷ്ക്കരിച്ച് ബോർഡിന്റെ 

ഭൂരിപക്ഷ അഭി പാ യ പ കാ ര മാ യി രി ക്കണം എല്ലാ 
അനുമതിയോടെ നടപ്പാക്കുക, എല്ലാ അംഗങ്ങളുടെയും വിശ്വാ 

തീരു മാ ന ങ്ങളും എടുക്കേണ്ടത്. പ്രസിഡന്റിന്റെയും 
സവും സഹ ക ര ണവും കൂട്ടാ യ മ യും ഉറപ്പാക്കി 

വൈസ് പ്രസിഡന്റിന്റെയും അഭാവത്തിൽ ഹാജ രാ യ വ രിൽ 
അച്ചടക്കത്തോടെ ഉപദേശക സമിതി പ്രവർത്തിക്കുന്നുവെന്ന് ഭൂരിപക്ഷം പേർ നിർദ്ദേശിക്കുന്ന ഒരംഗത്തെ യോഗത്തിന്റെ 
ഉറപ്പ് വരുത്തുക. 

അദ്ധ്യക്ഷ നാക്കാവുന്നതാണ്. 


11. കാലാവധി 


17. മിനിട്സ് 


ക്ഷേത്ര ഉപദേശകസമിതിയുടെ പ്രവർത്തന കാലാവധി ഉപദേശകസമിതി യോഗത്തിന്റെ മിനിട്സ് സെക്രട്ടറി രേഖ 
സമിതിയെ ഡിപ്പാർട്ട്മെന്റ് അംഗീകരിച്ച തീയതി മുതൽ രണ്ടു പ്പെടുത്തി പസി ഡ ന്റിന്റെ കൈയ്യൊ പ്പോ ടു കൂടി 
വർഷക്കാലമായിരിക്കും. വികസന പ്രവർത്തനങ്ങളുടെ പേരിൽ 

സൂക്ഷിക്കേണ്ടതും പകർപ്പുകൾ ഒരാഴ്ചയ്ക്കകംഅസിസ്റ്റന്റ് 
ലോ , ഒഴിച്ചു കൂ ടാ നാ കാത്ത ചട ങ്ങു ക ളു ടെ പേരിലോ 

ദേവസ്വം കമ്മീഷണർക്ക് നൽകേണ്ടതുമാണ്. 
ഉപദേശകസമിതിയുടെ കാലാവധി ഒരു വർഷം കൂടി ദീർഘിപ്പിച്ച് - 18. നിരോധനം 
നൽകുവാൻ ദേവസ്വം കമ്മീ ഷ ണ ർക്കും, വീണ്ടും 

- ക്ഷേത്ര ഉപദേശകസമിതിയോ അംഗങ്ങളോ ക്ഷേത 
ഒരു വർഷംകൂടി ദീർ ഘി പ്പിച്ച് നൽകു വാൻ ദേവസ്വം 

സന്ദർശക രിൽ നിന്നും ക്ഷേത്രത്തിനുള്ളിൽവച്ച് യാതൊരു 
ബോർഡിനും അധികാരമുണ്ടായിരിക്കുന്നതാണ്. എന്നാൽ 

പണ പിരിവുകളും നടത്താൻ പാടില്ല . ക്ഷേത്ര ഉപദേശക 
ഉപദേശകസമിതിയുടെ കാലാവധി രണ്ട് വർഷത്തിൽ കൂടുതൽ സമിതിയുടെ ചുമതലയിൽ ക്ഷേത്രത്തിനുള്ളിൽ നടക്കുന്ന 
ദീർഘിപ്പിച്ച് നൽകുവാൻ പാടുള്ളതല്ല. 

ചടങ്ങുകളുടെ വേദികളിൽ പണം സമാഹരിക്കുന്നതിന് കാണി 
12. ദേവസ്വം ബോർഡിന്റെ അധികാര അവകാശങ്ങൾ 

ക്കവഞ്ചികളോ, പാത്രങ്ങളോവെയ്ക്കാൻ പാടില്ലാത്തതാണ്. 

ക്ഷേത്ര വികസന കാര്യങ്ങൾക്കുവേണ്ടി ഡിപ്പാർട്ട്മെന്റ് അനുവാ 
- ഉപദേശക സമിതിയിലെ അംഗങ്ങളുടെ യോഗ്യത നിശ്ച 

ദ ത്തോ ടു കൂടി 

കൂ പ്പ ണു കൾ 
യിക്കുവാനും, സമിതിയുടെ കാലാവധി നിശ്ചയിക്കുവാനും, അച്ച ടി ക്കു മ്പോൾ നിശ്ചിത തുക രേഖ പ്പെ ടു ത്തിയ 
വ്യക്തമായ കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ അംഗങ്ങളെ കൂപ്പണുകൾ മാത്രമേ അച്ചടിക്കാൻ പാടുള്ളു. അസിസ്റ്റന്റ് 
സമിതിയിൽനിന്ന് നീക്കംചെയ്യാനു മുള്ള അധികാരം ദേവസ്വം കമ്മീഷണറുടെ മുദ്ര പതിപ്പിക്കാത്ത രസീതുകൾ 
ദേവസ്വം കമ്മീഷണർക്ക്ഉണ്ടായിരിക്കുന്നതാണ്. ഉപദേശക 

യാതൊരു കാരണവശാലും പണപ്പിരിവിന് ഉപയോഗിക്കാൻ 
സമിതിയുടെ പ്രവർത്തനങ്ങൾ ക്ഷേത്രത്തിന്റെയും, ഹിന്ദുമത 

പാടില്ല . ഇതിനു വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ 
വിശ്വാസത്തിന്റെ യും , ദേവസ്വം ബോർഡിന്റെ യും 

സാമ്പ ത്തിക കമ ക്കേ ടായി പരി ഗ ണിച്ച് നില വി ലു ള്ള 

നിയമങ്ങളനുസരിച്ച് കർശന നടപടികൾ സ്വീകരിക്കാനുള്ള 
താൽപര്യ ങ്ങ ൾ ക്ക് വിരുദ്ധമായിവരുന്ന അവസരത്തിലും 

അധികാരം ബോർഡിന് ഉണ്ടായിരിക്കുന്നതാണ്. ഉപദേശക 
വ്യക്തമായ സാമ്പത്തിക ക്രമക്കേടുകൾ ശ്രദ്ധയിൽപ്പെടുന്ന 

സ മി തി യിലെ ഭാര വാ ഹി ത്വ ത്തിലും അംഗ ത്വ ത്തിലും 
അ വസരത്തിലും സമിതിയെ പൂർണ്ണമായും നീക്കം 

ഉൾപ്പെടുന്ന ഒരു വ്യക്തിക്ക് തുടർച്ചയായി രണ്ട് കമ്മിറ്റിയുടെ 
ചെയ്യു ന്ന തി നുള്ള പരിപൂർണ്ണ അധികാരം ദേവസ്വം കാലാവധിയിൽ കൂടുതൽ സമിതിയിൽ തുടരാൻ അർഹത 
കമ്മീഷണർക്ക്ഉണ്ടായിരിക്കുന്നതാണ്. 

ഉണ്ടായിരിക്കുന്നതല്ല . തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ 
13. അപ്പീൽ തീർപ്പ് 

ഭ ര ണാ ധി കാ ര ത്ത യും നിയ ന്ത ണാ ധി കാ ര ത്ത യും 

സമിതിക്കോ, സമിതിയിലെ അംഗങ്ങൾക്കോ ചോദ്യം ചെയ്യാൻ 
കമ്മിറ്റിയുടെ മേലുള്ള ദേവസ്വം കമ്മീ ഷ ണ റുടെ യാതൊരു അവകാശവും ഉണ്ടാ യി രിക്കുന്ന തില്ല . ദേവസ്വം 
നട പടികളെ സംബന്ധിച്ച് തർക്ക മു ള്ള പക്ഷം സമിതിക്ക് ബോർഡിന്റെ ഭര ണ ത്തിലുള്ള ക്ഷേത്രത്തിലെ ഉപദേശക 
ബോർഡ് മുമ്പാകെ അപ്പീൽ സമർപ്പി ക്കാ വു ന്നതും സമിതിയിൽ അംഗമായിട്ടുള്ള ഒരാൾക്ക് അതേകാലയളവിൽ 
അപ്പീ ലി ന്മേൽ ബോർഡ് കൈക്കൊ ള്ളുന്ന തീരു മാനം ബോർ ഡ് ഭ ര ണ ത്തിലുള്ള മറ്റ് ക്ഷേത്ര ങ്ങ ളി ലേ യോ , 
അന്തിമമായിരിക്കുന്നതുമാണ്. 

ഏതെങ്കിലും സ്വകാര്യ ക്ഷേത്ര ങ്ങ ളി ലേയോ ഉപ ദേ ശക 

സമിതിയിലോ മറ്റ് ഭരണ സമിതിയിലോ, അംഗമായിരിക്കാൻ 
14. മറ്റ് തർക്കങ്ങൾ 

അർഹത ഉണ്ടായിരിക്കുന്നതല്ല. 
ക്ഷേത്ര ഉപദേശകസമിതിയിലെ അംഗങ്ങൾ തമ്മിലോ 

19. സാമ്പത്തിക ബാദ്ധ്യതകൾ 
കൂട്ടായോ ദേവസ്വം ഉദ്യോഗസ്ഥന്മാരുമായിട്ടോ മറ്റേതെങ്കിലും 

ക്ഷേ താപ ദേ ശകസമിതിയുടെ പ്രവർത്തനംമൂലം 
വിധ ത്തിലോ ഉണ്ടാകുന്ന എല്ലാ വിധ തർക്ക ങ്ങ ളിന്മേലും 

ഉണ്ടാകുന്ന സാമ്പത്തിക ബാദ്ധ്യതകൾക്ക് തിരുവിതാംകൂർ 
ദേവസ്വം കമ്മീ ഷ ണർ കൈക്കൊ ള്ളുന്ന തീരു മാനം 

ദേവസ്വം ബോർഡ് ഉത്തരവാദിയായിരിക്കുന്നതല്ല. 
അന്തിമമായിരിക്കും. 

20 . ആസ്തികൾ 
15. യോഗം 

ഉപദേശക സമിതികൾ സ്വയം പിരിഞ്ഞ് പോകുകയോ, 
- സമിതിയോഗം രണ്ട് മാസ ത്തി ലൊ രി ക്ക ലെ ങ്കിലും 

പിരിച്ച് വിടുകയോ, പ്രവർത്തനരഹിതമാകുകയോ, പ്രവർത്തന 
കൂടേണ്ടതാണ്. ഇത് വിളിച്ചുചേർക്കേണ്ടചുമതല സെക്രട്ടറിക്കാണ്. കാലാവധി അവസാനിക്കുകയോ ചെയ്യുമ്പോൾ ആസ്തികളും 
എന്നാൽ യോഗം വിളിച്ചു കൂട്ടുന്നതിൽ സെക്രട്ടറി വീഴ്ച ച ധന നിക്ഷേപങ്ങളും തിരു വാ താം കൂർ ദേവസ്വം ബോർഡ് 
വരുത്തുന്നപക്ഷം അ സാ ധാ ര ണ യോ ഗ ങ്ങ ൾ വിളിച്ചു - ഫണ്ടിന്റെ ഭാഗമായി തീരുന്നതാണ്. പ്രസ്തുത നിക്ഷേപങ്ങൾ 
കൂട്ടാന് പ്രസിഡന്റിന് അധികാരമുണ്ടായിരിക്കുന്നതാണ്. അതാതുക്ഷേത്രത്തിന്റെ ആവശ്യത്തിനുമാത്രം പിൻവലിക്കുന്ന 
ഉപ ദേ ശ കസ മി തിയുടെമുൻകൂർ അംഗീ കാ ര മി ല്ലാതെ 

തിന് ദേവസ്വം കമ്മീ ഷ ണ ർക്ക് അ ധി കാ ര 
ഏതെങ്കിലും അംഗം തുടർച്ചയായി മൂന്ന് യോഗ ങ്ങ ളിൽ 

മു ണ്ടാ യി രിക്കു ന്ന താ ണ് . ഇപ കാ രമുള്ള ആസ്തികളും 

നിക്ഷേപങ്ങളും അതാതുക്ഷേത്രങ്ങളുടെ അഭിവൃദ്ധിക്കുവേണ്ടി 
പങ്കെ ടു ക്കാ തി രു ന്നാൽ, അത്തരം അംഗ ങ്ങ ളു ടെ 

ഉപയോഗപ്പെടുത്തേണ്ടതാണ്. 
സമിതിയിലെ സ്ഥാനം നഷ്ടപ്പെടുന്നതായിരിക്കും. കാലാവധി 
തീരുന്നതുവരെ ശേഷിക്കുന്ന അംഗങ്ങൾ മാത്രം സമിതിയിൽ 21. ദേവസ്വം ബോർഡിന്റെ പ്രത്യേക അധികാരം 
തുടരുന്നതുമാണ്. 

ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ ഉപദേശകസമിതികൾ രൂപീ 
16 . യോഗസ്ഥലം 

കരിക്കുന്നതിന് പ്രായോഗികമായി ബുദ്ധിമുട്ടുള്ളപക്ഷം ഉപദേശ 

ക സ മി തി കൾ വേണ്ടെന്ന് നിശ്ച യി ക്കാ നുള്ള 
ക്ഷേത്ര ഉപ ദേ ശകസമി തിയുടെ യോഗം അതാതു അ ധി കാരം ദേവസ്വം ബോർഡിന്റെ അംഗീ കാ ര ത്തിന് 
ക്ഷേത്രങ്ങളുടെ ഓഫീസിലോ ഊട്ടുപുരകളിലോ ക്ഷേത വിധേയ മായി ദേവസ്വം കമ്മീ ഷ ണ റിൽ നിക്ഷിപ്ത 
പരിസരത്തോവച്ച് കൂടാവുന്നതാണ്. 

മായിരിക്കുന്നതാണ്. 


- പ്രത്യേക സാഹ ച ര്യ ങ്ങ ളിൽ ദേ വ സ്വ ങ്ങ ളിൽ 
പ്രവർത്തിച്ചുവരുന്ന മറ്റ് സമിതികളെ ഉപദേശകസമിതിക്ക് പക 
രമായി അംഗീകരിക്കുവാൻ ഉള്ള അധികാരം ബോർഡിൽ 
നിക്ഷി പ് ത മാ യി രി ക്കും . മേൽപ കാരം നില വി ലുള്ള 
സമിതികൾക്ക് അംഗീകാരം ആവശ്യമുള്ളപക്ഷം അവ ഈ 

ബല നില വിൽവന്ന് ഒരു മാസത്തിനകം ബോർഡിന് 
അപേക്ഷ നൽകേണ്ടതാണ്. അതതു സമിതിയുടെ ബൈലാ 
പരിശോധിച്ച് അവയ്ക്ക് ക്ഷേത്ര ഉപദേശക സമിതിയുടെ 

ബൈലയുമായി അടിസ്ഥാനപരമായി വിയോജിപ്പില്ലായെന്ന് 
കാണുന്നപക്ഷം ഉപദേശക സമിതിക്ക് പകരമായി പ്രസ്തുത 
സമിതിയ അംഗീ ക രി ക്കു ന്ന കാ ര്യ ത്തിൽ ബോർ ഡ് 
തീരുമാനം കൈക്കൊള്ളുന്നതാണ്. അംഗീകരിക്കുന്നപക്ഷം 
അത്തരം സമിതികളുടെ സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടെയുള്ള 
എല്ലാകാര്യ ങ്ങളും പരി ശോ ധി ക്കു ന്ന തിനും അ ന ത ര 
നടപടികൾ സ്വീകരിക്കുന്നതിനും ബോർഡിനധികാരമുണ്ടായിരിക്കും. 
ഇതുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും അതത് സമിതിക്ക് 
നോട്ടീസ് നൽകി ക്കൊണ്ട് മാത്രമേ കൈക്കൊ ള്ളു വാൻ 
പാടു ള്ളൂ . ഇതി ന്മലുള്ള ബോർഡിന്റെ തീരു മാനം 
സംബന്ധിച്ച് എന്തെങ്കിലും തർക്കമുള്ളപക്ഷം ബഹുമാനപ്പെട്ട 
തിരു വി താം കൂർ കൊച്ചിൻ ദേവസ്വം ബോർഡു ക ളുടെ 
ഓംബു ഡ് സ് മാനുമുൻപിൽ അപ്പീൽ നൽകാ വു ന്നതും 
പരാ തി ക്കാരെ നേരി ൽ കേട്ട ശേഷം ബഹു മാ ന പ്പെട്ട 
ഓംബു ഡ്സ്മാൻ ആയതിന്മേൽ തീർപ്പ് കൽപ്പിക്കുന്നതും 
ആ വ ശ്യ മെ ങ്കിൽ ബഹു മാ ന പ്പെട്ട് ഹൈക്കോട തിയുടെ 
തീരുമാനത്തിന് സമർപ്പിക്കുന്നതുമായിരിക്കും. 


( ഒപ്പ്) 

സെക്രട്ടറി, 
തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനുവേണ്ടി. 


